O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 19 


Tuesday , 19th October 2021 


1197 തുലാം 3 


1943 ആശ്വിനം 27 


3rd Thulam 1197 


27th Aswina 1943 


നമ്പർ 


41 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8333 


Revenue Department 


19th October 2021 


Thiruvananthapuram District 


Neyyatinkara Taluk 


NOTICE 


ing 1-17760 / 2021 


02-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കോട്ടുകൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നെല്ലിമൂട് പി ഒ വാലൻവിള തങ്ക 
വിലാസം തങ്കയ്യൻ നാടാർ ഡി 4-2-2015 ലും നെല്ലിമൂട് പി ഒ നെല്ലിമൂട് തൃത്വം ൽ റസാലമ്മ ആർ 12-7-2020 ലും എന്നയാളുടെ 
അവകാശികൾക്ക് പരേതരുടെ പേരിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുകൾ വില്ലേജിൽ പരേതരുടെ മകൻ ആർ റ്റി വിജയൻ 
നെല്ലിമൂട് പി ഒ വാലൻവിള തൃത്വത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ കോട്ടുകൾ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ യഥാക്രമം 04-02-2015 ējo 12-7 
2020 മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതില് 
f ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


67 


2 


മകൾ 


66 


3 


3 


ആർ റ്റി തങ്കം 
ആർ റ്റി സരോജം 

ആർ റ്റി ലീല 
ആർ റ്റി ദേവരാജ് 
ആർ റ്റി വിജയൻ 


മകൾ 


65 


4 


മകൻ 


63 


5 


മകൻ 


63 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8334 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Neyyatinkara Taluk 


NOTICE 


ing 1-19588 / 2021 


02-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കാഞ്ഞിരംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞുകൃഷ്ണൻ വി 
കാഞ്ഞിരംകുളം പി ഒ പരുത്തിവിള രാഖി ഭവൻ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാഞ്ഞിരംകുളം വില്ലേജിൽ പരേതൻറെ മകൻ ഗജേന്ദ്രൻ കെ , കാഞ്ഞിരംകു ളം പി ഒ 
നെടിയകാല ജി ജി സദനത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ കാഞ്ഞിരംകുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-12-2020 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കളും ഭാര്യയും മക്കളായ ലളിത ശ്യാമള എന്നിവർ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഗജേന്ദ്രൻ കെ 


മകൻ 


63 


2 


രമണി കെ 


മകൾ 


59 


3 


രാജൻ കെ 


മകൻ 


54 


4 


പൗത്രി 


41 


5 


01 


പൗത്രി 


40 


6 


പൗത്രി 


39 


സിന്ധു എൽ കെ ( മരണപ്പെട്ട മകൾ 

ലളിതയുടെ മകൾ സ 
ബിന്ദു എൽ കെ ( മരണപ്പെട്ട മകൾ 

ലളിതയുടെ മകൾ 
ഷീജ ഡി എസ് ( മരണപ്പെട്ട മകൾ 

ശ്യാമളയുടെ മകൾ സ 
ഷിബു ഡി എസ് ( മരണപ്പെട്ട മകൾ 

ശ്യാമളയുടെ മകൻ | 
ഷജു ഡി എസ് ( മരണപ്പെട്ട മകൾ 

ശ്യാമളയുടെ മകൻ 


7 


പൗത്രൻ 


34 


8 


00 


പൗത്രൻ 


32 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8335 


Revenue Department 


19th October 2021 


Thiruvananthapuram District 


Neyyatinkara Taluk 


NOTICE 


ing1- 21435 / 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പൂവ്വാർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ബാഹുലേയൻ , മേലേ കല്ല 
വിള പുത്തൻവീട് , അരുമാനൂർ , പൂവ്വാർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൂവ്വാർ വില്ലേജിൽ പരേതൻറെ സഹോദരൻ ശിവരാജൻ കെ , കൃഷ്ണസദനം , 
അരുമാനൂർ , പൂവ്വാർ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ പൂവ്വാർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . പരേതൻ അവിവാഹിതനും നിസന്തതിയനുമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശിവരാജൻ കെ 


സഹോദരൻ 


58 


2 


അനിത കെ എസ് 


സഹോദരി 


53 


ing 1-21434 / 2021 


25-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പൂവ്വാർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ കൃഷ്ണൻ , ഭാര്യ സുമാംഗി വി , 
കൃഷ്ണസദനം , അരുമാനൂർ , പൂവ്വാർ പി ഒ എന്നിവരുടെ അവകാശികൾക്ക് ബാങ്കിൽ 

ഹാജരക്കുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൂവ്വാർ വില്ലേജിൽ പരേതരുടെ മകൻ ശിവരാജൻ കെ 
, ബോധിപ്പിച്ച അപേക്ഷ പൂവ്വാർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ 28-09-2018 , 13 -03 -2021 എന്നീ തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കളും 
മകൻ ബാഹുലേയൻ കെ യും ജീവിച്ചിരിപ്പില്ല . പരേതനായ ബാഹുലേയൻ കെ അവിവാഹിതൻ ആയിരുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശിവരാജൻ കെ 


മകൻ 


58 


2 


അനിത കെ എസ് 


മകൾ 


53 


ing1-21365 / 2021 


23-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ 


കോട്ടുകാൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലീലാഭായി കെ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8336 


KERALA GAZETTE 


Part III 


, കീഴെതെങ്ങുനട്ടവിള വീട് , ചപ്പാത്ത് , കോട്ടുകാൽ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾക്കും 
മറ്റാവശ്യങ്ങൾക്കും ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുകാൽ വില്ലേജിൽ പരേതയുടെ 
മകൻ ഷിബു എ ബോധിപ്പിച്ച അപേക്ഷ കോട്ടുകാൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റം പരിശോധിച്ചതിൽ ടിയാൻ 02-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സോമനാഥൻ നായർ 


മകൻ 


63 


2 


സോമവല്ലി 


മകൾ 


59 


3 


അനിൽകുമാർ എ 


മകൻ 


54 


4 


ഷിബു എ 


മകൻ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8337 


Revenue Department 


19th October 2021 


Thiruvananthapuram District 


Neyyatinkara Taluk 


NOTICE 


ing5 21114/2021 


20-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അശോക് കുമാർ റ്റി പി അമരവിള 
പി ഒ ഉദിയൻകുളങ്ങര ചരുവിള പുത്തൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ ആവിശ്യത്തിനും 
ആശ്രിത നിയമനത്തിനും അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെങ്കൽ വില്ലേജിൽ അമല എം അമരവിള പി ഒ 
ഉദിയൻകുളങ്ങര ചരുവിള പുത്തൻ വീട്ടിൽ , പരേതൻറെ ഭാര്യ ബോധിപ്പിച്ച അപേക്ഷ ചെങ്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാവ് ജീവിച്ചിരിപ്പുണ്ട് പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അമല എം 


ഭാര്യ 


51 


2 


അനീഷ് എ 


മകൻ 


29 


3 


അശ്വതി ജോയിവർഗ്ഗീസ് 


മകൾ 


28 


: എ 8 20037/2021 


08-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പാറശ്ശാല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കമലം പാറശ്ശാല പി ഒ 
നെടുവാൻവിള പാപ്പനംതോട്ടം രാജീവ് റോഡിൽ എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതയുടെ മകൻ രാജൻ സി പാറശ്ശാല പി ഒ നെടുവാൻവിള പാപ്പനംതോട്ടം രാജീവ് റോഡിൽ , ബോധിപ്പിച്ച അപേക്ഷ 
പാറശ്ശാല ആനാവൂർ തിരുപുറം വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന പാറശ്ശാല പി ഒ 
നെടുവാൻവിള പാപ്പനംതോട്ടം രാജീവ് റോഡിൽ റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-03-2021 - 
ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റാണി കെ 


മകൾ 


50 


2 


രാജൻ സി 


മകൻ 


49 


3 


ഉഷ സി 


മകൾ 


47 


ing8 19963/2021 


08-09-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8338 


KERALA GAZETTE 


Part III 


നെയ്യാറ്റിൻകര താലൂക്കിൽ കരുംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജൂസമ്മ ഇ പുല്ലുവിള പി ഒ പു 
ല്ലുവിള പി . പി . വിളാകം എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരുംകുളം വില്ലേജിൽ 
പരേതയുടെ മകൾ ജസ്റ്റി ജെ പുല്ലുവിള പി ഒ പുല്ലുവിള പി . പി . വിളാകം , ബോധിപ്പിച്ച അപേക്ഷ കരുംകുളം കോട്ടുകാൽ 
വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 05-05-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലോറൻസ് റി 


ഭർത്താവ് 


73 


2 


ജേക്കബ് എൽ 


മകൻ 


47 


3 


ജോയ് എൽ 


മകൻ 


44 


4 . 


മകൾ 


41 


5 


01 


ജെസ്സി 
ജെസ്റ്റി ജെ 
ജസ്റ്റിൻ 


മകൾ 


38 


6 


മകൻ 


35 


7 


ജോബി 


മകൻ 


32 


: എ 8 20355/2021 


08-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ വിഴിഞ്ഞം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൃഷ്ണമ്മ മുല്ലൂർ ശാന്തിപുരം 
വാഴവിളാകത്തു വീട് എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിഴിഞ്ഞം വില്ലേജിൽ 
പരേതയുടെ ഭർത്താവ് തങ്കയ്യൻനാടാർ ജി മുല്ലൂർ ശാന്തിപുരം വാഴവിളാകത്തു വീട് , ബോധിപ്പിച്ച അപേക്ഷ പള്ളിച്ചൽ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 20-05-2021 - ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കയ്യൻനാടാർ ജി 


ഭർത്താവ് 


77 


2 


മകൻ 


46 


3 


അനി റ്റി കെ 

വി റ്റി 
ഷാജി റ്റി 


മകൻ 


44 


4 . 


മകൻ 


37 


5 


ലത ക 


മകൾ 


40 


ing1 - 19949 / 2021 


02-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ നെയ്യാറ്റിങ്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി കമലമ്മ നെയ്യാറ്റിൻകര പ 
ി ഒ മേക്കരി കുഴിവിളാകം കാർത്തികയിൽ എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8339 


Revenue Department 


19th October 2021 


നെയ്യാറ്റിങ്കര വില്ലേജിൽ പരേതയുടെ മകൾ അമ്മിണിക്കുട്ടി കെ നെയ്യാറ്റിൻകര പി ഒ മേക്കരി കുഴിവിളാകം കാർത്തികയിൽ , 
ബോധിപ്പിച്ച അപേക്ഷ നെയ്യാറ്റിങ്കര വില്ലേജ് ഓഫീസർ 

നെയ്യാറ്റിങ്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


64 


2 


കുട്ടപ്പൻ എ 
അമ്മിണികുട്ടി കെ 
ജയചന്ദ്രൻ എ 


മകൾ 


59 


| 


3 


മകൾ 


54 


ing ) 8 -20929 / 2021 


16-09-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗ്രേസ് ജോയ് സി എസ് 
വെൺപകൽ പി ഒ പട്ടിയകാല പ്രശാന്തിൽ എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അതിയന്നൂർ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് മാധവൻ നാടാർ പി കെ വെൺപകൽ പി ഒ പട്ടിയകാല പ്രശാന്തിൽ , 
ബോധിപ്പിച്ച അപേക്ഷ അതിയന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മാധവൻ നാടാർ പി കെ 


ഭർത്താവ് 


70 


2 


സ്മിതാ എസ് ജി 


മകൾ 


40 


3 


പ്രവീൺ എസ് ജി 


മകൻ 


37 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.10.19 12 : 1 3:27 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


